27th Nov. 2012 ] 


COMMISSIONERATE OF LAND REVENUE 


4199 


Kasaragod District 


L . A . Notification and Declarations 

KANNUR DISTRICT 

നോട്ടീസ് 


NOTIFICATIONS 


( 1961 - ലെ 37-ാമത് ആക്ടായ കേരളാ സർവെ അതിരടയാള 

-- നിയമത്തിലെ 9 -ാം വകുപ്പ് 2 -ാം ഉപവകുപ്പ്) 


UNDER SECTION 13 OF THE KERALA SURVEY AND 

BOUNDARIES ACT, 1961 


റഫ്. KLIM/ K / A / 97/12. 


2012 ഒക്ടോബർ 30. 


| 1. It is hereby notified under Section 13 of the 
Kerala Survey and Boundaries Act, 1961 (Act 37 of 1961) 
that the survey of the undermentioned areas are now 
completed. 


2 . Unless the survey hereby notified is modified 
by a decree of Civil Court under the provisions of Section 
14 of the said Act, the records of the survey shall be 
conclusive proof that the boundaries determined and 
recorded therein have been correctly determined and 
recorded. 


കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ താഴെ 
വിവരിക്കുന്ന വില്ലേജുകളിൽ ഉൾപ്പെട്ടുവരുന്ന പ്രദേശങ്ങളിലെ 
റീസർവെ സംബന്ധിച്ച് തയ്യാറാക്കിയ റീസർവെ റിക്കാർഡുകൾ 
താഴെപ്പറയുന്ന ഓഫീസിൽ ബന്ധപ്പെട്ട ഭൂഉടമസ്ഥൻമാരുടെ 
പരിശോധനയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ഭൂഉടമസ്ഥൻമാർക്ക് ഈ 
റിക്കാർഡുകൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ സർവെ 
ഉദ്യോഗസ്ഥന്റെ സാന്നിദ്ധ്യത്തിൽ ഓഫീസ് പ്രവൃത്തി ദിവസ 
ങ്ങളിൽ പരിശോധിക്കാവുന്നതും അതിൻമേൽ പരാതി വല്ലതും 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി ഒരു 
മാസത്തിനകം കേരളാ ലാന്റ് ഇൻഫർമേഷൻ മിഷൻ ഭൂമി 
കേരളം പദ്ധതി കണ്ണൂർ യൂണിറ്റ് ഓഫീസർക്ക് ഫാറം 
നമ്പർ- 160 - ൽ സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം റിക്കാർഡുകൾ 
പരിശോധിക്കുവാൻ പോകുമ്പോൾ അവർക്ക് ബന്ധപ്പെട്ട 
ഭൂമിയിൻമേലുള്ള അവകാശ രേഖകൾ കൂടി കൊണ്ടുപോകേ 
ണ്ടതാണ്. നിശ്ചിത ദിവസത്തിനകം റിക്കാർഡുകൾ പരിശോധിച്ച് 
അപ്പീൽ സമർപ്പിക്കാത്തപക്ഷം റീസർവെ റിക്കാർഡുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ള ഉടമസ്ഥൻമാരുടെ പേരു വിവരം 
അ തിരുകൾ, വിസ്തീർണ്ണം എന്നിവകൾ കുറ്റമറ്റതായി 
പരിഗണിച്ച് കേരളാ സർവെ അതിരടയാള നിയമം 13 -ാം വകുപ്പ് 
അനുസരിച്ചുള്ള ഫൈനൽ നോട്ടിഫിക്കേഷൻ പരസ്യപ്പെടു 
ത്തുന്നതാണ്. 

സർവെ സമയത്ത് തർക്കമുന്നയിച്ച് കേരളാ സർവെ 
അതിരടയാള നിയമം 10 -ാം വകുപ്പ് 2 -ാം ഉപവകുപ്പ് പ്രകാരം 
തീരുമാനം അറിയിച്ചിട്ടുള്ള ഭൂഉടമസ്ഥൻമാർക്ക് ഈ അറിയിപ്പ് 
ബാധകമായിരിക്കുന്നതല്ല. 


- No. A -1986/98. 


1st November 2012 . 


PARTICULARS OF THE AREA 

| District - Kasaragod. 
Taluk — Hosdurg . 

Village — Kasaragod . 
Field Nos. completed — R . S. No. 1. 


| No. A - 1947/ 99 . 


1st November 2012. 


- ജില്ല - കണ്ണൂർ 

വില്ലേജ് -മാണിയൂർ. 


ദേശം -മാണിയൂർ. 


PARTICULARS OF THE AREA 


റീസർവെ ബ്ലോക്ക് നമ്പർ 106 


District — Kasaragod . 


റിക്കാർഡ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഓഫീസ് - 
ഭൂമികേരളം പദ്ധതി കണ്ണൂർ യൂണിറ്റ് ഓഫീസ്-ചെക്കിക്കുളം. 


Taluk — Hosdurg . 


-- Village - Puthukai. 


Field Nos. completed — 109/ 1A and 109 /1B . 


- (ഒപ്പ്) 

ഹെഡ്സർവെയർ, 
റീസർവെ ഓഫീസ്, കേരളാ ലാന്റ് ഇൻഫർമേഷൻ മിഷൻ 
കണ്ണൂർ. 

ഭൂമികേരളം പദ്ധതി, കണ്ണൂർ യൂണിറ്റ്. 


Office of the Special Tahsildar, 
L . A ., Kasaragod . 


( Sd.) 
Special Tahsildar, 
L . A . (General). 


